Regn. No . KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL/ TV ( N ) / 634/ 2015 - 17 


F 


. 


( 


GOVERN 


ര 


കര 


കാർ 


ള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 നവംബർ 21 
21st November 2017 
- 1193 വ്യശ്ചികം 6 
6th Vrischikam 1193 
1939 കാർത്തികം 30 
30th Karthika 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഇ3/ 38535 / 2017 / എ . 


2017 ഒക്ടോബർ 24. 


ആലപ്പുഴ ജില്ലാ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 
താഴെ സൂചിപ്പിച്ചിട്ടുള്ള ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങൾ 2017 ഡിസംബർ 7 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
കമ വാഹന രജിസ്ട്രേഷൻ 

മോഡൽ 

നിരതദ്രവ്യം 
നമ്പർ 

നമ്പർ 


(1 ) 


( 2 ) 


( 3) 


- ( 4 ) 


KL -01- AM 148 Jeep 
KL -01- P 3032 Jeep 
KL -01- AA 4745 Jeep 
KL - 01 - X 9174 Jeep 
KL -01- AN 487 Sumo 
KL - 01 -AH 252 Bolero 
KL- 01- X 9547 Hero Honda Motor Cycle 
KL -01- X 9548 Hero Honda Motor Cycle 
KL -01- X 9549 Hero Honda Motor Cycle 


2006 
1999 
2003 
2002 
2006 
2005 
2002 
2002 
2002 


1 , 800 
1 , 500 
2 ,000 
1 , 800 
1 , 800 
2 ,500 

120 
| 1 20 
120 


Gaz. No. 46 /2017 /DTP (Police). 


337 


21st Nov. 2017] 


POLICE DEPARTMENT 


1 92 


( 1 ) 


( 2 ) 


(3 ) 


( 4 ) 


10 


1 20 


KL -01 -X 9550 Hero Honda Motor Cycle 
KL -01- X 9551 Hero Honda Motor Cycle 
KL-01-X 9552 Hero Honda Motor Cycle 
KL -01- X 9555 Hero Honda Motor Cycle 
KL -01 -X 9556 Hero Honda Motor Cycle 


2002 
2002 
2002 
2002 
2002 


1 20 
1 20 


1 20 


120 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരാ കേ ണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരുമണിക്കൂർ മുമ്പ്മുകളിൽ കാണിച്ചിരിക്കുന്ന തുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ വാഹനങ്ങൾ 
വാങ്ങു വാ ൻ ഉദ്ദേ ശി ക്കു ന്ന വ രിൽ നിന്ന് മുൻകൂട്ടി സീൽചെയ്ത ക വ റിൽ ദർഘാസ് നേരിട്ടോ തപാൽമാർഗ്ഗമാ 
2017 ഡിസംബർ മാസം 6 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി ആലപ്പുഴ ജില്ലാ പോലീസ് ഓഫീസിൽ 
ലഭിക്കത്തക്കവണ്ണം ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിനോടൊപ്പം വാഹനങ്ങൾക്ക് നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിലും 
തുകയ്ക്കുമുള്ള ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസ് തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് യുക്തമെന്ന് 
തോന്നു ന്ന പക്ഷം വിൽപ്പന ബന്ധ പ്പെട്ട യാ ളിന്റെ പേരിൽ നിശ്ച യി രു ന്നതും ടിയാൻ ഉടനെ ദർഘാസ് തുകയുടെ 
പകുതിസംഖ്യ ( നികുതിയുൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്ത് വച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക നികുതിയുൾപ്പെടെ 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് പ്രകാരം ലഭിച്ച 
വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 

മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ട 
യാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും. പുനർലേലത്തിൽ 
മുൻ വിൽപ്പനയേക്കാൾ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ആദ്യം ലേലംകൊണ്ടയാൾക്ക് യാതൊരു വിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതുമല്ല . 

ലേലം ചെയ്യു വാൻ ഉദ്ദേ ശി ക്കുന്ന വാഹ ന ങ്ങൾ ലേല ത്തിന് മുൻപുള്ള 10 പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 
10 മണി മുതൽ വൈകിട്ട് 5 മണിവരെ ആലപ്പുഴ ജില്ലാ സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റ്- 1- ന്റെ മുൻകൂർ 
അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ 
ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
ആലപ്പുഴ. 


സുരേന്ദ്രൻ എസ്. IPS, 
ജില്ലാ പോലീസ് മേധാവി. 


( 2 ) 


- 4 


2 എണ്ണം 


പുനർ ലേല പരസ്യം 
നമ്പർ ഇ2- 22462 / 2017 / ജി . 

2017 ഒക്ടോബർ 26. 
കാസർഗോഡ് ജില്ലാ പോലീസ് മേധാ വിയുടെ 
അ ധീ ന ത യിൽ ഉള്ളതും കാസർഗോഡ് സായു ധ സേന 
ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗ 
യോ ഗ്യ മ ല്ലാ ത്ത തു മാ യ ചുവടെ ചേർ ത്തി രിക്കുന്ന 

പെയർപാർട്സുകളും വേസ്റ്റ് ഓയിലും ടയറുകളും 2017 
ഡിസംബർ 12 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത 
ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


8 എണ്ണം 
30 എണ്ണം 


19 എണ്ണം 


2 എണ്ണം 


ടയർ (വലിപ്പം) 195/70/ ആർ 14 
ടയർ ( വലിപ്പം) 205/ 65/ ആർ 15 
ടയർ ( വലിപ്പം) 215 / 75 / ആർ 15 
ടയർ ( വലിപ്പം ) 2.75 / 18 
ടയർ ( വലിപ്പം) 3.25/ 19 
ടയർ ( വലിപ്പം) 900/20 
- ടയർ ( വലിപ്പം) 215 / ആർ 14 
ടയർ ( വലിപ്പം) 195 / ആർ 15 
ടയർ ( വലിപ്പം) 145 / 80 / ആർ 12 
ടയർ ( വലിപ്പം ) 3. 50 / 10 


കമ 


1 എണ്ണം 


സാധനങ്ങൾ 


അളവ് 


നമ്പർ 


3 എണ്ണം 


( 2 ) 


- ( 3 ) 


- ( 1) 

1 


1 എണ്ണം 


102 ഇനം 


2 എണ്ണം 


പെയർ പാർട്സ് 
വേസ്റ്റ് ഓയിൽ 
ബാറ്ററി ( Coastal) 


813 ലിറ്റർ 


1 എണ്ണം 


3 


7 എണ്ണം 


14 


ടയർ ( വലിപ്പം) 185 / 85 / ആർ 16 


- 2 എണ്ണം 


338 


21st Nov. 2017 ) 


POLICE DEPARTMENT 


193 


ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്ര ഹി ക്കു ന്ന വർ അടയ്ക്കേണ്ടതും ലേല ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
ലേല സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് കിട്ടി 10 ദിവ സ ത്തി നകം ബാക്കി തുക യും അടച്ച് 
ഒരുമണിക്കൂർ മുമ്പ് ലേല സാധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സാധനങ്ങൾ സ്വന്തം ചെലവിൽ കൊണ്ടുപോകേണ്ടതുമാണ്. 
നിര തദവ്യം - 4, 000 ( നാ ലാ യിരം രൂപ മാത്രം) അടച്ച് 

ലേലം കൊണ്ടയാൾ മേൽ പറഞ്ഞ നിബ ന്ധ ന കൾ 
രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 

ലംഘിച്ചാൽ അയാൾ അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് 
നഷ്ട പ്പെട്ട വർക്ക് നിര ത ദ വ്യം തിരിച്ചു നൽകു ന്ന താ ണ്. 

മുതൽ കൂട്ടുന്നതും സാധ ന ങ്ങൾ പുനർലേലം ചെയ്യു ന്ന 
കൂടാതെ ടി സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് ദർഘാസുകൾ 

തുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
സ്വീകരിക്കുന്നതാണ്. സീൽചെയ്ത കവറിൽ ദർഘാസുകൾ 

സംഭവിച്ചാൽ ആയതിന് മുൻലേലക്കാരൻ ഉത്തരവാദിയായിരി 
നേരിട്ടോ തപാൽമാർഗ്ഗമോ ജില്ലാ പോലീസ് മേധാവിക്ക് 2017 

ക്കുന്നതും ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
ഡിസംബർ മാസം 11 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 

എന്നാൽ പുനർ ലേ ല ത്തിൽ കൂടു തൽ തുക ലഭിച്ചാൽ 
മു ൻ പായി കിട്ട ത്ത ക്ക വിധം നൽകാ വു ന്ന താ ണ് . 

ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 
ദർ ഘാ സി നൊപ്പം ഏതെ ങ്കിലും ദേശ സാൽക്യ ത 
ബാങ്കിൽനിന്നും കാസർഗോഡ് ജില്ലാ പോലീസ് 

- ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിശദ 
മേധാവിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് 

വി വ ര ങ്ങൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും രാവില 
ഓഫ് ഇന്ത്യ, കാസർഗോഡ് ശാഖ യിൽ നിന്നും മാറാ വു 

10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് 
ന്നതുമായ നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ 

ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധിക്കാ 
നിരസിക്കുന്നതാണ്. കവറിനുമുകളിൽ ഉപയോഗശൂന്യമായ 

വു ന്ന താ ണ് . ഏ ത ങ്കിലും ത ര ത്തിലുള്ള സംശ യ 
പെയർ പാർട്ട്സുകൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് 

നിവാരണത്തിനായി 04994230088 എന്ന നമ്പരിൽ ഓഫീസ് 
വ്യക്ത മായി എഴുതിയിരിക്ക ണം . ദർഘാസുകൾ നൽകി 

സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. 
യിട്ടുള്ളവർ ലേലസമയത്ത് ഹാജരാകേണ്ടതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസ് 
- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കു 

പ്രകാരമുള്ള ലേലം/ ദർഘാസ് നടപടികൾ മാറ്റിവയ്ക്കുകയോ 
ന്ന തും ലേല ത്തിലോ ദർ ഘാ സിലോ കൂടു തൽ തുക 

അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം 
കാണുന്നത് ആ തുകയ്ക്ക് വിൽപ്പന താൽക്കാലികമായി 

കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 
സ്ഥിരപ്പെടുത്തുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ 
നിയ മാനുസരണമുള്ള വിൽപ്പന നികുതി അടയ്ക്കാനുള്ള 

ജില്ലാ പോലീസ് ഓഫീസ്, സൈമൺ, കെ . ജി . IPS, 
ലേല ദർഘാസ് തുകയുടെ പകുതി ലേല സ്ഥലത്ത് വെച്ച് കാസർഗോഡ്. 

ജില്ലാ പോലീസ് മേധാവി. 


339 


